| Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


GOVERNS 


- 
കര 


രള സർക 


ർക്കാർ 


WMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


THIRUVANANTHAPURAM , TUESDAY 


No . 


Vol. LVI 
വാല്യം 56 | 


6th September 2011 
2011 സെപ്റ്റംബർ 6 
15th Bhadra 1933 
1933 ഭാദം 15 


| 36 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Stores Purchase 


Fisheries Department 


ദർഘാസ് നീട്ടിവയ്ക്കൽപരസ്യം 


ദർഘാസ് പരസ്യത്തിൽ കൊടുത്തിരിക്കുന്ന ടേംസ് ആന്റ് 
കണ്ടീഷൻസിന് മാറ്റമില്ല . 


നമ്പർ ഡി . 235/ 2011. 

2011 ആഗസ്റ്റ് 22. 
- ഡി 235 / 11 നമ്പർ 25 -7- 201 -ാം തീയതിയിൽ ടൈനോക്കുലർ 
മെകാ സ് ഷോപ്പ് വിത്ത് ക്യാമറ എന്ന ഉപ ക രണം 
വാങ്ങുന്നതിലേക്കായി പരസ്യം ചെയ്തിരുന്നതിൽ ടെണ്ടർ 
സ്വീകരിക്കുകയും തുറക്കുകയും ചെയ്യുന്ന അവസാന തീയതി 
യായി കൊടുത്തിരുന്നത് 4 -9 - 2011 എന്നായിരുന്നു . ആയത് ചില 
സാങ്കേതിക കാരണങ്ങളാൽ താഴെപ്പറയുന്ന തീയതിയിലേക്ക് 
മാറ്റിയിരിക്കുന്നു. 

മതിപ്പുവില - 1,25,000. 


ഫിഷറീസ് അസിസ്റ്റന്റ് 
ഡയറക്ടറുടെ കാര്യാലയം, 
റീജിയണൽ ഷിംപ് ഹാച്ചറി, 
അഴീക്കോട്, 
അഴീക്കോട് ജെട്ടി പി. ഒ., തൃശ്ശൂർ. 


( ഒപ്പ്) 
ഫിഷറീസ് അസിസ്റ്റന്റ് 

ഡയറക്ടർ. 


U 


നിരതദ്രവ്യം - 1 %. 
ദർഘാസ് പ്രമാണത്തിന്റെ വില - 400 + 12.5 % വാറ്റ്. 

ദർഘാസ് പ്രമാണം നൽകുന്ന അവസാന തീയതിയും 
സമയവും - 7 - 9- 2011 ഉച്ചയ്ക്ക് 12 മണിവരെ. 

ദർഘാസ് പ്രമാണം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 7 - 9- 2011, 2 മണിവരെ. 


ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
7 - 9 - 2011, 3 മണി. 


